Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


സരണം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 13 

13th July 2021 
1196 മിഥുനം 29 
29th Mithunam 1196 
1943 ആഷാഢം 22 
22nd Ashadha 1943 


28 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


1088 


KERALA GAZETTE 


[ PART IV 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 


വിജ്ഞാപനം 


നമ്പർ 8717 | 2021 { D1 ( 2 ) . 


2021 ജൂൺ 29 . 


ഇടുക്കി ജില്ലയിലെ കട്ടപ്പന 66 കെ . വി . സബ്സ്റ്റേഷനിൽ നിന്നും പീരുമേട് 66 കെ . വി . സബ്സ്റ്റേഷനിലേയ്ക്ക് നിർമ്മിക്കുവാൻ 
ഉദ്ദേശിക്കുന്ന 110 കെ . വി . ലൈനിന്റെ സർവ്വേ , പരിശോധന , നിർമ്മാണം മുതലായ പ്രവൃത്തികൾ നടത്തുവാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി 
ബോർഡ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥൻമാരും തൊഴിലാളികളും ഇടുക്കി , പീരുമേട് താലൂക്കുകളിലെ പീരുമേട് , വാഗമൺ , ഏലപ്പാറ , 
അയ്യപ്പൻകോവിൽ , കാഞ്ചിയാർ , ഉപ്പുതറ , കട്ടപ്പന എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട വസ്തുക്കളിൽ കൂടി അവരുടെ നിയമാനുസൃതമായ 
കൃതൃനിർവ്വഹണത്തിനുവേണ്ടി പ്രവേശിക്കുന്നതാണ് എന്നുള്ള വിവരം ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 164 , 185 ( 2 ) ( എ ) ( ബി ) 
വകുപ്പനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ , 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 


നെടുങ്കണ്ടം . 


പരസ്യം 


( ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ സെക്ഷൻ 67 , 164 , ഇൻഡ്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 സെക്ഷൻ 10 

എന്നീ വകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കുന്നത് ) 


നമ്പർ 871712021 | D1 ( 1 ) . 


2020 ജൂൺ 29 . 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 
സ്ഥാപിച്ചിട്ടുള്ള 33 കെ . വി . സബ്സ്റ്റേഷനിലേയ്ക്ക് കോഴഞ്ചേരി താലൂക്കിൽ മല്ലപ്പുഴശ്ശേരി വില്ലേജിൽ തെക്കേമലയിലുള്ള 110 കെ . വി . 
സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിനായി കോഴഞ്ചേരി , മല്ലപ്പുഴശ്ശേരി , തോട്ടപ്പുഴശ്ശേരി , കോയിപ്രം എന്നീ 
വില്ലേജുകളിലൂടെ വലിക്കുന്ന 12 കി . മീ . ദൂരം 33 കെ . വി . ലൈനിന്റെ പ്രാരംഭ ജോലികളുടെയും തുടർ ജോലികളുടെയും ആവശ്യ 
ത്തിലേക്കായി വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥൻമാരോ കരാറുകാരോ അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തികളോ ടി ലൈനുകളുമായി 
ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണാർത്ഥം പ്രവേശിക്കുന്നതാണ് . പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും അവരെ 
തടസ്സപ്പെടുത്തുന്നത് സൂചന വകുപ്പുകൾ പ്രകാരം നിയമ വിരുദ്ധമാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ , 
പത്തനംതിട്ട . 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ . 


402 


Salim AB 


Digitally signed by Salim A 
Date : 2021.08.26 12:26:45 
+ 05'30 ' 


